























































നൈജീരിയയിലെ നാടകകര്‍ത്താവായ 

ക്ളാര്‍ക്ക്‌ (John Pepper Clark 1 9355) 
“Song of a goat’ എന്ന നാടകം രചിച്ചതോടെ 
യാണു മഹായശസ്കനായത്‌. അതിഭാവുകത്വവും 
അതിനാടകീയതയും ചേര്‍ന്ന ആ കൃതിയില്‍ 
്പ്ധാനപ്പെട്ട മുന്നു കഥാപാതങ്ങളുണ്ട്‌; രണ്ടു 
സഹോദരന്മാരും അവരുടെ അമ്മായിയും. 
പ്രായംകൂടിയ സഹോദരന്‍ വിവാഹം കഴിച്ച. 
പക്ഷേ അയാള്‍ക്കു കുട്ടി ഉണ്ടാകുന്നില്ല. 
ഭര്‍ത്താവ്‌ ഭാര്യയെ ഡോക്ടറെക്കൊണ്ടു' പരി 
ശോധിപ്പിച്ചപ്പോള്‍ അയാള്‍ പറഞ്ഞു അവള്‍ക്കല്ല 
രോഗമെന്ന്‌ . ഭര്‍ത്താവിനു ധ്വജഭംഗം. അതിനാല്‍ 


 നാട്ടുനടപ്പനുസരിച്ച്‌ പ്രായംകുറഞ്ഞ സഹോദരന്‍ 
അവളെ (പാപിക്കണമെന്നു ഡോക്ടര്‍ നിർദ്ദേ - 


ശിച്ചു. ഭര്‍ത്താവും ഭാര്യയും ഇതിന്‌ അനുകൂലരല്ല. 
അനുകൂലരല്ലെന്നു മാതമല്ല, അവര്‍ കടുത്ത 
ഗ്രതിഷേധത്തിന്‍െറ സ്വരം അതിന്‍െറനേര്‍ക്ക്‌ 
ഉയര്‍ത്തുകയും ചെയ്തു. അപ്പോള്‍ സംഭവിക്കേ 
ണ്ടതു സംഭവിച്ചു. കടുത്ത പ്രതിഷേധം കടുത്ത 
ആനുകുല്യത്തിന്‍െറ മറുപുറമാണല്ലോ. ഭാര്യയുടെ 
പ്രേരണയാല്‍ അനുജന്‍ അവളെ പ്രാപിച്ചു. 
അവള്‍ ഗര്‍ഭിണിയായി. അഗമൃഗമനത്തിനുമുന്‍പ്‌ 
ചില വിശുദ്ധകര്‍മ്മങ്ങള്‍ അനുഷ്ഠിച്ചേതീരൂ 
നാട്ടിലെ ആചാരമനുസരിച്ച്‌. പെണ്ണിന്‍റെ ഭര്‍ 
ത്താവ്‌: ഒരാടിന്‍െറ തലമുറിച്ചിട്ട്‌ വ്ൃഭിചാരമ 
നുഷ്‌ ഠിച്ച അനുജുന്‍െറ തല ഒരു കലത്തില്‍ 
കടത്താന്‍ ആജ്ഞാപിച്ചു. മതപരമായ ആ 
അനുഷ്ഠാനമനുസരിച് കലം പൊട്ടണം. ഇ 
തിന്‍െറ പ്രതിരൂപാത്‌മകസ്വഭാവം ഗ്രഹിച്ചും 
ഭര്‍ത്താവിന്‍െറ സംശയത്താല്‍ ആകുലാവസ്ഥ 
യില്‍ എത്തിയും ഭാര്യ ബോധശുന്യയായിവീണു. 
വീഴ്ചയാല്‍ ഗര്‍ഭപ്ഛിരദമുണ്ടായി; രക്ത്രപവാ 
ഹമുണ്ടായി. രക്തമൊഴുകി അവള്‍ മരിച്ചു. 
പശ്ചാത്താപവിവശനായ അനുജന്‍ തുങ്ങിച്ചത്തു. 
ഭര്‍ത്താവുകടലില്‍ച്ചാടി ജീവിതമൊടുക്കി. സാമൂ 
ഹികങ്ങളായ നിയമങ്ങളെയും ആചാരങ്ങളെയും 
അംഗീകരിക്കാതിരുന്നാല്‍ ദുരന്തമുണ്ടാകുമെന്ന്‌ 
ഉദ്ഫഘ്വോഷിക്കുകയാണ്‌ നൈജീരിയയിലെ നാടക 
കര്‍ത്താവ്‌. 

ഈ നാടകത്തിന്‍െറ സാമുദായിക്രപാധാന്യ 
ത്തെക്കുറിച്ച്‌ പര്യാലോചന ചെയ്യുന്ന വൊള 
സോയിന്‍ക (Wole Soyinka, 1 934--) ലൈംഗിക 
മായ ധ്വജുഭംഗം . നവീനകാലത്തെ ചികിത്സ 








കൊണ്ട്‌ (രുന്നുകൊണ്ടും മനസ്സിനെസ്സംബന്ധി - 
ക്കുന്ന അപഗ്രഥനംകൊണ്ടും) ഭേദമാക്കാമെന്നു 
ചൂണ്ടിക്കാണിക്കുന്നു. അതിനാല്‍ നാടകത്തിന്‍െറ 
ദുരന്തസ്വഭാവത്തിനു ശൈഥില്യം വരുന്നു. ഇതു 
തന്നെയാണ്‌ ഇബ്സന്‍െറ “ghosts”. എന്ന 
നാടകത്തെക്കുറിഛ്ം പറയാനുള്ളത്‌. അനിയത 
മായ ജീവിതരീതികൊണ്ടു സിഫിലിസ്‌ പിടിച്ച 
യുവാവ്‌ ആ രോഗത്തിന്‍െറ സമാരകമണം 
വീണ്ടുമുണ്ടാകുമ്പോള്‍ തന്നെ കൊല്ലണമെന്ന്‌ 
അമ്മയോട്‌ അപേക്ഷിക്കുന്നു. രോഗത്തിന്‍െറ 
ആക്രമണത്താല്‍ മാനസിക്രഭംശത്തോടെ അവന്‍ 
തളര്‍ന്നുവീഴുമ്പോള്‍ “അതെവിടെ, അതെവിടെ ? 
എന്നു ചോദിച്ചുകൊണ്ട്‌ കീശയില്‍ വിഷം 
എടുക്കാന്‍ ശ്രമിക്കുന്നു അമ്മ. സിഫിലിസ്‌ ഇന്നു 
ചികിത്‌ സിച്ചു മാറ്റാവുന്ന രോഗമായതുകൊണ്ട്‌ 
ഈ നാടകത്തിന്‍െറ ദുരന്തസ്വഭാവത്തിനു ദര്‍ 
ബ്ലല്യം സംഭവിക്കുന്നു. ഓനീലിന്‍െറ (O'Neill 


1888-1953) ക്ഷയരോഗബാധിതമായ നാട 


കത്തെക്കുറിച്ചും (tuberculosis-infested drama 
എന്ന്‌ സൊയിന്‍ക. “Beyond the Horizon” 
എന്ന നാടകത്തെ മനസ്സില്‍ കണ്ടുകൊണ്ടാവാം 
സൊയിന്‍ക അങ്ങനെ പറഞ്ഞത്‌) ഇതുതന്നെയല്ലേ 
എഴുതേണ്ടത്‌ . ഇതൊക്കെക്കൊണ്ടാവണം നവീ 
നനാടകുകര്‍ത്താക്കന്മാര്‍ ശ്രീക്ക്‌ ദുരന്തനാട 
കങ്ങളെ പുതിയ രീതിയില്‍ മാററി എഴുതുന്നത്‌. 
(ഒനീലിന്‍െറ ‘Mourning Becomes Electra,” 
ഷാങ്‌ അനുയിയുടെ [Jean Anouith 1910-87} 
കന്ദ്‌ ഇവ ഓര്‍മ്മിക്കുക_-ലേഖകന്‍) 
ജോര്‍ജ്ജ്‌ സ്റ്റൈനറുടെ (George Steiner 
പാരീസില്‍ 1929-ല്‍ ജനിച്ചു. 1940-ല്‍ അമേരിക്കന്‍ 
പൌരനായി) The Death of Tragedy എന്ന 
വിലക്ഷണമായ പുസ്തകം ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. 
ലോകവീക്‌ ഷണഗതിക്കുണ്ടായ മാറ്റംകൊണ്ട്‌ ദു 
രന്തനാടകങ്ങള്‍ക്ക്‌ അധഃപതനംവന്നുവെന്നാണ്‌ 
അദ്ദേഹത്തിന്‍െറ വാദം. മിന്നലിന്‍െറ ജഗത്‌ 
സംബന്ധീയമായ ്പഭാവം ബെഞ്ചമിന്‍ ഫാ 
ങ്ക്ളിന്‍ ഒരു പട്ടംകൊണ്ട്‌ അതിനെ പിടിച്ചെടു 
ത്തപ്പോള്‍ . വളരെക്കുറഞ്ഞുപോയില്ലേ എന്നും 
സൊയിന്‍ക ചോദിക്കുന്നു. സൊയിന്‍ക ഈ 
ചിന്താഗതിക്ക്‌ അനുകൂലനാണോ അതോ പതി 
കൂലനാണോ എന്നു കണ്ടുപിടിക്കാനായി ഞാന്‍ 


അദ്ദേഹത്തിന്‍െറ ്രബന്ധത്തിന്‍െറെ ശേഷം, 


ഭാഗംകൂടി ള്‍ വായിച്ചഛുനോക്കാന്‍ മെനക്കെ 
ൂടി ഇപ്പോ: 


കല Q1 റ്റം? 





സാഹീത്ചവ്രാരഫദന 


സമൂഹബോധത്തിന്‍െറ 
പ്രതിപാദനമാണ്‌ കലാ 
സൃഷ്ടിയിലുളളത്‌, അതി 
നാല്‍ , സമൂഹബോധം മാ 
റുന്നതനുസരിച്ച്‌ കലാസ്യ 
ഷ്ടിയുടെ 
ത്തിനു പരിവര്‍ത്തനം വരും 
എന്നുകരുതിയാല്‍ ലോക- 
സാഹിത്യത്തിലെ നി- 


“സ്‌ തുലമായ മാസ്‌റ്റര്‍ 
പീസുകളാകെ ചവറുക '- 


ളായി മാറിപ്പോകും. അതു 
സംഭവിക്കുന്നില്ല... ഒരു 
ജീവിതാവസ്ഥയെ രസോ 
ത്പാദകമായ വിധത്തില്‍ 


കലാകാരന്‍ പ്രതിപാദിച്ചോ 5 


എന്ന്‌ മാത്രമേ നോക്കേ 
ണ്ടതുളളു. 











ആസ്വാദന ; 





കലാകൌമുദി ക്ട്‌ 
























ഘാ. ബദ പെ 





പ ഹികം: 


ക 




















വോള സോയിന്‍ക 


സ്ര്തീകൾ വിവാഹത്തി 
നുപോകുന്നത്‌ തങ്ങള്‍ 
ധരിച്ച സാരികള്‍ മറ്റു 
സ്ത്രീകളെ കാണിക്കാനും 
മറ്റു സ്രതീകള്‍ ഉടുത്ത 
സാരികള്‍ കാണാനും വേ 
ണ്ടിയാണ്‌.. 


കംലംംകറതുദ്‌ 46 


ട്ടില്ല. ഞാന്‍ പണ്ടുവായിച്ച ഓര്‍മ്മയില്‍ നിന്ന്‌ 


അദ്ദേഹത്തിന്‍െറ അനുമാനങ്ങള്‍ ഓടിപ്പോയി 


രിക്കുകയും ചെയ്യുന്നു. 
അനുമാനം എന്തുതന്നെയായാലും ശാസ്രതീ 


“യങ്ങളായ കണ്ടുപിടിത്തങ്ങള്‍ക്കു യോജിച്ചമട്ടില്‍ 


കലാസൃഷ്ടിക്കളസ്സംബന് ധിച്ചു ആസ്വാദനത്തിനു 
മാറ്റംവരും, വൈകല്യംവരും എന്ന മതം സ്വീകാ 
ര്യമല്ല. സമുഹബോധത്തിന്‍െറ പ്രതിപാദനമാണ്‌ 
കലാസൃഷ്ടിയിലുളളത്‌, അതിനാല്‍ സമൂഹ 
ബോധം മാറുന്നതിനനുസരിച്ച്‌ കലാസൃഷ്ടിയുടെ 
ആസ്വാദനത്തിനു പരിവര്‍ത്തനം വരും എന്നു 
കരുതിയാല്‍ ലോകസാഹിത്യത്തിലെ നിസ്തുല 


“ങ്ങളായ മാസ്റ്റര്‍പീസുകളാകെ ചവറുകളായി 
“മാറിച്ചോകും. അതു സംഭവിക്കുന്നില്ല. വസൂരി 


യെന്നപോലെ സിഫിലിസ്‌ രോഗവും ഈ 


“ലോകത്തുനിന്നു നിര്‍മ്മാര്‍ജ്ജനം ചെയ്യപ്പെട്ടു 


എന്നുവിചാരിക്കുക. അപ്പോഴും ഇബ്സന്‍െറ 
“'മ്ദംട$ട്‌” നമ്മെ അനുധാവനം - ചെയ്യും. 


ആന്‍റിബയോട്ടിക്‌ സ്‌ കൊണ്ടു രോഗങ്ങള്‍ ഉടനടി - 


ചികിത്‌ സിച്ചു ഭേദപ്പെടുത്തിയാലും ക്ഷയരോഗം 
പിടിച്ച കവി, റോബര്‍ട്‌, ച്രകവാളത്തിനപ്പുറമുളള 
രഹസ്യങ്ങള്‍ തേടി വേച്ചുവേച്ചു നടക്കുന്ന ചി്തം 
അനുവാചകരെ “ഹോണ്‍ട്‌ ' ചെയ്യും. രാജവാഴ്ച 
ഇല്ലാത്ത ഇക്കാലത്തും ആളുകള്‍ മാര്‍ത്താണ്ഡ 
വര്‍മ്മ” വായിഛ്ചരസിക്കുന്നു. ഫാസ്സിസ്റ്റായ 
എസ്‌റ പൌണ്ടിന്‍െറ കാവ്യങ്ങള്‍ സഹൃദയരായ 
മാര്‍ക്‌ സിസ്‌റ്റുകള്‍ക്കു രസാനുഭൂതിനല്‍കുന്നു. 
ഒരു ജീവിതാവസ്ഥയെ രസോത്പാദകമായ 
വിധത്തില്‍ കലാകാരന്‍ പതിപാദിച്ചോ എന്നു 
മാതമേ നോക്കേണ്ടതുളളു. മറ്റൊരുതരത്തില്‍ 
പറയാം. കലാസൃഷ്ടിയിലെ വിശ്വാസം എന്ന 
അംശം കലാസ്വാദനത്തിനു തടസ്സം സൃഷ്ടിക്കില്ല. 
ചന്ദ്രനില്‍ കുറച്ചുപേര്‍ കാലുകുത്തിയതുകൊണ്ട്‌ 
വിയോഗദുഃഖമനുഭവിക്കുന്ന തരുണി നിലാവ്‌ 
ഒഴുകുമ്പോള്‍ കൂടുതല്‍ ദുഃഖത്തിനു വിധേയ 
യാവുകയില്ലേ? ദൃഡ്രപത്യയമുളവാകുമാറ്‌ ഇതി 
നെക്കുറിച്ചു കൂടുതല്‍ എഴുതാനുണ്ട്‌. പക്ഷേ 
സ്ഥലമില്ലല്ലോ. 


ചോദ്യം, ഉത്തരം 


1 
- വ്വിപംഹത്തിനുക്ണിച്ചാല്‍ സ്ര്തീകൾ 
പോകാതിരിക്കില്ല. പുരുഷന്‌ മാര്‍ പലപ്പോഴും 
മടികാണിക്കും. സമൂഹബോധം പുരുഷ 
ന്മാര്‍ക്കു കുറവാണ്‌ അല്ലേ?” 
“സ്ത്രീകളെക്കാള്‍ പുരുഷന്‍ മാര്‍ക്കു സാമൂഹിക 
കാര്യങ്ങളില്‍ താല്‍പര്യമുണ്ട്‌ . സ്ത്രീകള്‍ 
വിവാഹത്തിനുപോകുന്നത്‌ തങ്ങള്‍ധരിച്ച 
' സാരികള്‍ മറ്റു സ്രതീകളെ കാണിക്കാനും 
മറ്റു സ്ര്തീകൾ ഉടുത്തസാരികള്‍ കാണാനും 


we 


വേണ്ടിയാണ്‌ . 
“““ കര്‍ണ്ണഭൂഷണം മുതലായകൃതികള്‍ എഴുതിയ 
ഉള്ളൂര്‍” എന്ന്‌ എന്‍െറനാട്ടില്‍ വന്ന്‌ ഒരു 
്രാസംഗികന്‍ പ്രസംഗിക്കുന്നതു കേട്ടു. 
എന്താണു സാര്‍ . ഈ മുതലായ എന്ന 
പ്രയോഗം? 
“'വിദ്യാര്‍ത്ഥികള്‍ ഉത്തരക്കടലാസ്സില്‍ മുതലായ 
എന്ന പദം പലപ്പോഴും എഴുതാറുണ്ട്‌ . അവര്‍ 
ഏത്‌ ഒറ്റക്കൃതിയെക്കുറിച്ചെഴുതിയോ അതു 








മദ്തമേ അവര്‍ക്ക്‌ അറിയാന്‍ പാടുള്ളു 
എന്നാണ്‌ അതിന്‍െറ അര്‍ത്ഥം: പഭാഷകരും 
ഈ വിദ്യാര്‍ത്ഥികളെപ്പോലെയാണ്‌ .”' 


“വദനം യഥാര്‍ത്ഥത്തില്‍ മാനവന്‍െറ ഹൃദയ 


ത്തിൻ കണ്ണാടിതന്നെയെങ്കില്‍ 


"ശരിയല്ല, വലിയ ശ്രതുതയുളളവര്‍ മന്ദസ്മിത 


ത്തോടുകൂടി നമ്മുടെ മുന്‍പില്‍ നില്ക്കാ 
റുണ്ട്‌. കണ്ണാടിയില്‍ കാണുന്ന വദനം 
ശരിയല്ലെന്നു പുരുഷന്‍ വിചാരിക്കും. ഇത്‌ 
എന്‍െറ മുഖമേ അല്ല, ഞാനിതിലും എത്ര 
സുന്ദരി എന്നു സ്ത്രീ കരുതും.” 


“നിങ്ങള്‍ പ്രൊഫസറാണ്‌ അല്ലേ?” 
''അല്ല. മലയാളം, ഇംഗ്ളീഷ്‌ ഈ ഭാഷകളിലെ 


എല്ലാ അക്ഷരങ്ങളും എനിക്ക്‌ അറയാം. g 


“പഞ്ചാബും കേരളവും തമ്മില്‍ എന്തു വ്യ 


ത്യാസം?” 


*'വൃത്യാസമൊന്നുമില്ല. പഞ്ചാബില്‍ ഭീകരര്‍ 


അപരാധം ചെയ്യാത്തവരെ കൊല്ലുന്നു. 
കേരളത്തില്‍ വസ്തുക്കളുടെ വിലക്കൂടുത 
ലിനു കാരണക്കാരായവര്‍ നിരപരാധരെ 
കൊല്ലുന്നു.” 
*പേടിസ്സപ്നം എന്നാല്‍ എന്താണ്‌?” 
"“പച്ചുക്കറിമാര്‍ക്കറ്റിലോ പലവ, യൃഞ്ജനക്കടയിലോ 
ചെല്ലുന്ന മലയാളികള്‍ക്ക്‌ ഉണ്ടാകുന്നത്‌." 


“ജീവിതത്തെ സംബന്ധിച്ച ചില ഉപദേശങ്ങള്‍ 
തരൂ 

"ആരെക്കണ്ടാലും ക്ഷീണിച്ചുപോയി. അയാള്‍ 
എന്നുപറയരുത്‌ . അയാളുടെ ഗാര്‍ഹിക 
കാര്യങ്ങള്‍ ചോദിക്കരുത്‌ . ഒരു വീട്ടിലും-- . 
ബന്ധുവിന്‍െറ വീടാണെങ്കില്‍പ്പോലും-എ 
പ്പോഴും പോകരുത്‌ . വല്ലപ്പോഴും പോയാല്‍ 
പതിനഞ്ചുമിനിറ്റില്‍ കൂടുതല്‍ ഇരിക്കരുത്‌." 


“കേരളത്തിലെ ഓരോ -പൌരനും എന്തുചെയ്യുന്നു 
എന്നറിയാമോ?” 

"“അറിയാം. അകാലമരണത്തിലേക്കു 
ക്കൊണ്ടിരിക്കുന്നു. 


നീങ്ങി 


ബര്‍മ്യൂദ ത്രികോണം 


ബെദമൃദരടയാങ്ഗ്ള്‍ (Bermuda triangle) 
ഒരു സാങ്കല്‍ പിക്രതികോണമാണ്‌. ഫ്ളോറിഡ 
യില്‍നിന്ന്‌ കിഴക്കോട്ടു ബെര്‍മ്യൂദ ദ്വീപുകളിലേക്ക്‌ 
ഒരു രേഖ; അവിടെനിന്ന്‌ പ്വര്‍റ്റ റീക്കോ(Puertം | 
8100) ദ്വീപിലേക്കു ഒരുരേഖ; ആ ദ്വീപില്‍ 
നിന്നുതിരിച്ചു ഫ്‌ളോറിഡയിലേക്കു ഒരുരേഖ. 
(ഈ (രതികോണമാണ്‌ ബെര്‍മ്യൂദ ,ടയാങ്ഗ്ള്‍ 
എന്നറിയപ്പെടുന്നത്‌. അവിടെയെത്തുന്ന കപ്പലു 
കളും അതിന്‍െറ മുകളിലൂടെ പറക്കുന്ന. വിമാന . 
.ങ്ങളും അദ്ഭുതജുനകമായ വിധത്തില്‍ അപ്രത്യ! 
ക്‌ ഷങ്ങളായിട്ടുണ്ട്‌. ഒരജ്ഞാതമണ ഡലത്തി 
ലേക്കു കപ്പലുകളും വിമാനങ്ങളും ആ ത്രികോണം” 
വഴി നയിക്കപ്പെടുന്നു എന്ന്‌ ചിലര്‍ വിശ്വസിക്കുന്നു. 
അതല്ല, താഴോട്ടുളള വായുശപവാഹമാണ്‌ ആപ്‌ 
ത്തുകള്‍ക്കു ഹേതുവെന്നു വേറെ . ചിലര്‍, 
പറയുന്നു. ഇടയ്ക്കിടയ്ക്ക്‌ ആവിര്‍ഭവിക്കുന്ന! 
അയസ്‌കാന്തശക്തിയാണ്‌ ര്പവര്‍ത്തിക്കുന്നത്‌ - 
എന്നു മറ്റ ചിലര്‍, ഒരിക്കല്‍ ആ ശ്രികോണത്തി 
“ന്‍െറ മുകളിലെത്തിയ വിമാനം ആപത്തില്‍പെടാന്‍ 
പോകുന്നുവെന്നു ്രഹിച്ചപൈലറ്റ്‌ വിമാനത്തിലെ 




















ഉപകരണങ്ങള്‍ ,പവര്‍ത്തപ്പ (ക്കാൻ ശ്രമ്വ്ചുപ്പോഗ 
അവ അനം്ങൂുസ്ില്ലെന്നു കണ്ടു. വിമാനം 
അതോടെ കാണാതെയായി. 1945 ഡിസംബര്‍ 
ട-ാംന്‌ അമേരിക്കയിലെ ഒരു നേവല്‍ സ്റേറയ്ഷ 
നില്‍ നിന്നു തിരിച്ച വിമാനത്തിനാണ്‌ ഈ 
ദുരന്തംസംഭവിച്ചത്‌ . വിമാനത്തിന്‍െറയോ ഒെെപ്പലറ്‌ 
ഉള്‍പ്പെടെയുള്ള പത്തൊന്‍പതുപേരുടെയോ ഒര 
വശിഷ്ടവും കണ്ടുകിട്ടിയില്ല. 
ജീവിതത്തെ ബെര്‍മ്യൂദ തികോണമായി 
സങ്കല്പിച്ചുകൊണ്ടു ശീ. കാക്കനാടന്‍ എഴുതിയ 
““ബര്‍മൂുദാ ത്രികോണമോ?' എന്ന കഥയില്‍ 
(ഉച്ചാരണം കാണിക്കാന്‍ ബെ എന്നുവേണം.മൂദാ 
എന്നല്ല മ്യൂദ എന്നുവേണം) ഒരു .വൃദ്ധന്‍െറ 
സത്തയുടെ അന്തര്‍ദ്ധാനം കാണാം. രഥ 
മാതൃഭൂമി ആഴ്‌ചപ്പതിപ്പില്‍) രോഗിയും വൃദ്ധനു 
മായ അയാള്‍ക്ക്‌ ഒന്നും ചെയ്യാനില്ല. ഐഡന്‍റിറ്റി 
(അനന്യത) നഷ്ടപ്പെട്ടവനാണ്‌ അയാള്‍. മനു 
ഷ്യന്‍ സസ്ൃത്തെപ്പോലെ വെറുതേ ഇരുന്നാല്‍ 


മതിയാവുകയില്ലല്ലോ. അയാള്‍ വിചാരിക്കണം, . 


സഹജാവബോധംകൊണ്ടു സത്യം ഗ്രഹിക്കണം, 
യുക്തിയിലൂടെ സത്യത്തിന്‍െറ മണ ഡലത്തിലേ 
ക്കുചെല്ലണം, ഒരു ലക്ഷൃത്തിലെത്താന്‍ ശമി 
ക്കണം, അതു സാക്ഷാത്‌ കരിക്കണം. ഇങ്ങനെ 
എത്രയയ്രെത കാര്യങ്ങള്‍. ഇവയുടെ ആകത്തുക 
യാണ്‌ ഐഡന്‍റിറ്റി. ഇവയില്‍ ഒന്നുപോലുമില്ല 
കഥയിലെ വൃദ്ധന്‌ . ജീവിതാസ്തമയത്തിലെ 
ത്തിയ അയാള്‍ക്കു പേരക്കുട്ടി ഉമ്മവച്ചില്ലല്ലോ 
എന്ന പരിഭവം മാതം. അവള്‍ ഉമ്മവച്ചാലും 
ഇല്ലെങ്കിലും അടുത്തനിമിഷത്തില്‍ അയാളതു 
മറക്കും. യാ്രന്തികമായി അയാള്‍ ആഹാരം. 
കഴിക്കുന്നു, മരുന്നു കഴിക്കുന്നു. നവീന മനുഷ്യ 
ന്‍െറ ചിതമാണ്‌ കാക്കനാടന്‍ വരയ്ക്കുന്നത്‌. 
പക്ഷേ ചിശ്രത്തിനു വൈചിയത്യമോ വൈജാ 
ത്യമോ ഇല്ല. ആവിഷ്‌ കാരത്തിനു തീക്‌ഷണതയു 
മില്ല. സുശക്തമായി ഭാഷ കൈകാര്യം ചെയ്യാന്‍ 
കാക്കനാടനു കഴിയും. എന്നാല്‍ അത്‌ ഉപന്യാസ 
ത്തിന്‍െറ സാമാന്യധര്‍മ്മത്തോടുമാരതമേ “സൌ 
മുഖ്യം ഭജിക്കുന്നുളളു' . അഭ്യസ്തവിദ്യര്‍ക്കു 
പോലും അര്‍ത്ഥം മനസ്സിലാക്കാന്‍ വയ്യ 
ബെര്‍മ്യൂദ (തികോണമെന്നുപറഞ്ഞാല്‍. അങ്ങ 
നെയിരിക്കെ ആ പ്രയോഗംകൊണ്ട്‌ വായനക്കാരെ 
ബെര്‍മ്യൂദ ശ്രികോണത്തില്‍ . വീഴ്ത്തുന്നതീതി 
ഉചിതജ്ഞതയുടെ ലക്ഷണമായി കരുതാനും 
വയ്യ. ) 
“ * * Bd 

1൭75-ല്‍ ഒരമേരിക്കന്‍ ലൈബ്രെയ്റിയന്‍ 
“The Bermuda Triangle Mystery solved” എന്ന 
ഗ്രന്ഥമെഴുതി ആ സമൃദ്രഖണ്‌ ഡ്രതികോണത്തി 
നെറ കളളത്തരം വ്യക്തമാക്കിയെങ്കിലും പക്ൃ 
തിനിയമങ്ങള്‍ താല്‍കാലികമായിട്ടെങ്കിലും നി 
രോധിക്കപ്പെടുന്ന സംഭവങ്ങള്‍ ഏറെയുണ്ടാകാ 
റുണ്ട്‌ ഈ ലോകത്തില്‍. 


ചങ്ങമ്പുഴയുടെ തൊപ്പി 


ഒരിക്കല്‍, എന്‍.വി. കൃഷ്ണവാരിയര്‍ എന്നെ 
ക്കുറിച്ച്‌ ഇങ്ങനെ പറഞ്ഞതായി ഒരു നുണയന്‍ 
എന്നെ അറിയിച്ച:- “കൃഷ്ണന്‍നായര്‍ ചങ്ങ 
മ്പുഴയുടെ തൊപ്പി ഉണ്ടാക്കിവച്ചിട്ട്‌ അത്‌ ഓരോ 








കവിയുടെയും തലയ്ക്കു ചേരുമോ “എന്നു 
വാക്‌. കഷ്‌ ണവാരിയരുടേതെന്ന; 
നുണയന്‍ പറഞ്ഞ ആ വാക്കുകള്‍ എന്നെ 
ചിന്തിപ്പിച്ചു. ചങ്ങമ്പുഴത്തൊപ്പിവച്ചാണോ ഞാന്‍ 
വളൂളത്തോളിന്‍െറയും കുമാരനാശാന്‍െറയും ജി. 
ഗങ്കരക്കുറുപ്പിന്‍െറയും തലകളുടെ സ്വഭാവം 
ന്ര്‍ണ്ണയിക്കുക? ചങ്ങമ്പുഴക്കവിതയ്‌ ക്കുളള ആ 
നതരലയത്തിന്‍െറ തീക്ഷണതയും കലാരപചോ 
ദനത്തിന്‍െറ സാന്ദ്രതയും ഈ മഹാകവികളുടെ 
കവിതയ്ക്ക്‌ ഇല്ല. പക്ഷേ അവരെല്ലാം 
പണ്ങമ്പുഴയെക്കാള്‍ വലിയ കവികളാണെന്നേ 
എക്കാലവും പറഞ്ഞിട്ടുള്ളു. ആര്‍ക്കും ആരെയും 
ആ.കമിക്കാം. Edward De 8ഠnനം-യുടെ ഏറ്റവും 
പുതിയ പുസ്തകത്തില്‍ ഭാറഞ്ച്‌ ആപ്ള്‍ 
പോലിരിക്കുന്നില്ലെന്നു പറഞ്ഞ്‌ ഓറഞ്ചിനെ 
നമുക്കാകമിക്കാമെന്നു പറഞ്ഞിരിക്കുന്നു. (സാ 
ഹിത്യവാരഫലം മുണ്ടശ്ശേരിയുടെയോ കുട്ടി 
ക്കൃഷ്ണമാരാരുടെയോ നിരൂപണംപോലെയ 
ല്ലെന്നു പറയുന്ന ഏഭ്യന്മാരെ ഓര്‍മ്മിക്കുക.) ഒരു 
സിദ്ധവത്കരണം നടത്തുക അല്ലെങ്കില്‍ പ്രമാ 
ണാസ്പദമായ ഒരു ചട്ടക്കൂടുണ്ടാക്കുക, എന്നിട്ട്‌ 
ഏതിനെയും അതില്‍ തള്ളിക്കയറ്റുക ഇതാണ്‌ 
ചിലരുടെ രീതി. സാഹിത്യവാരഫലക്കാരന ആ 
രീതിയില്ല. എങ്കിലും അയാള്‍ക്കു മഹനീയമായ 
സാഹിത്യത്തെക്കുറിച്ച്‌ സങ്കല്പമുണ്ട്‌ .സനന്ദര്യം 
എല്ലാ സ്ഥലങ്ങളിലും ഒന്നാണെന്നു വിചാരമുണ്ട്‌ . 
കലാശക്തി പിഞ്ചുകുട്ടിയിലും പടുകിഴവനിലും 
ഒരേമട്ടില്‍ ബഹിഃസ്ഫുരണം കൊളളുമെന്നു 
ചിന്തയുണ്ട്‌. ആ മാനദണ്ഡങ്ങള്‍ വച്ഛുനോക്കു 
മ്പോള്‍ ജെയ്‌ൻ ഓസ്റ്റിനെക്കാള്‍ വലിയ 
നോവലിസ്റ്റാണ്‌ സ്‌കോട്ടെന്നുപറയേണ്ടതായി 
വരും. മരപ്പാവ കളും പൂവമ്പഴ 'വും എഴുതിയ 
കാരൂര്‍ നീലകണ്ഠപ്പിള്ള വിശ്വസാഹിതൃത്തിലെ 
ഏതു ചെറുകഥാകാരനും 
എഴുതേണ്ടതായിവരും. കലാകൌമുദിയില്‍ 
"സ്നേഹപൂര്‍വം ഉര്‍മ്മിള ' എന്ന കഥയെഴുതിയ 
ശ്രീ. ഒ. ഭരതന്‍ വെറും കമേഴ്‌സ്യല്‍ ആര്‍ടിസ്റ്റാ 
ണെന്നു പറയേണ്ടതായിവരും. ഇരുച്രകവാഹന 
ത്തില്‍ സഞ്ചരിക്കുന്നവനോടു ഒരു സുന്ദരിയായ 
യുവതി ലിഫ്റ്റ്‌ ചോദിക്കുന്നു. അയാള്‍ക്കു 
താല്‍കാലികമായ രതിസുഖം നല്കിക്കൊണ്ട്‌ 
അവള്‍ പിറകിലിരിക്കുന്നു. ഇറങ്ങേണ്ടിടത്ത്‌ 
ഇറങ്ങിഓടിപ്പോകുന്നു നന ദിപോലും പറയാതെ. 
വീട്ടില്‍ച്ചെന്നു നോക്കിയപ്പോഴാണ്‌ അവള്‍ പേഴ്‌സ്‌ 
മോഷ്ടിച്ചെന്നു ഗ്രഹിച്ചത്‌ . രണ്ടായിരത്തിലധികം 
രൂപ. ഏതാനും ദിവസങ്ങള്‍കഴിഞ്ഞ്‌ പണംകിട്ടാന്‍ 
സഹായിച്ചതിനു നന ദിപറഞ്ഞുകൊണ്ട്‌ അവളുടെ 
കത്ത്‌ അയാള്‍ക്കുകിട്ടുന്നു. കലയുടെ മണ്ഡല 
ത്തില്‍ ഇതിനു പവേശമില്ല എന്നു ഞാന്‍ 
പറയുന്നത്‌ ഉറുബിന്‍െറ ' 'വാടകവീടുകള്‍ എന്ന 
വിശിഷ്‌ ടമായ കഥ വായിപ്ൃതിനാലാണ്‌ 
‘Commercial art is the activities, processes 
andskills involved in producing advertisements 
and designing the way the products look.” 
എന്നു നിഫുണ്ടു. ചെറുകഥയെന്നു തോന്നുന്നമട്ടില്‍ 
ഒരു രചന നമുക്കു നല്കിയതിലാണ്‌ ഭരതന്‍െറ 
വാണിജ്യസംബന്ധിയായ മാനസികനില കാ 
ണേണ്ടത്‌. 

സാഹിത്യത്തില്‍ ഒന്നിനും അന്തിമമായ തീരു 
മാനമില്ല. ഷെയ്‌ ക്സ്‌ പിയറിനെറ. 


സദൃശനാണെന്നു ' 


















ഇബ്‌സണ്‍ 


[ 
പഞ്ചാബും കേരളവും 


“തമ്മില്‍ എന്തു വ്യത്യാ 


“'വൃത്യാസമൊന്നുമില്ല. 
പഞ്ചാബില്‍ ഭീകരര്‍ അപ 
രാധം ചെയ്യാത്തവരെ 
കൊല്ലുന്നു. കേരളത്തില്‍ 
വസ്തുക്കളുടെ വിലക്കൂടു 
തലിനു കാരണക്കാരായ 
വര്‍ നിരപരാധരെ കൊല്ലു 
ന്നു.” 





കലാകനമുദി 47 

















. “പേടിസ്വപ്നം എന്നാല്‍ 
എന്താണ്‌ 
““പച്ചക്കറിമാര്‍ക്കറ്റിലോ 
പലവ്ൃഞ്ജുനക്കടയിലോ 
ചെല്ലുന്ന മലയാളികള്‍ക്ക്‌ 
ഉണ്ടാകുന്നത്‌. 


“കേരളത്തിലെ ഓരോ 


പൌരനും എന്തുചെയ്യുന്നു 
എന്നറിയാമോ? 7” 


ത്തിലേക്കു നീങ്ങിക്കൊ 
ണ്ടിരിക്കുന്നു.”' 


കലാകമുദി 48 





“അറിയാം. അകാലമരണ . 


“No, this my hand will rather 
The multitudinous seas incarnadine 
Making the green one red” 

എന്ന വരികള്‍ (Macbeth 11-2) തികച്ചും മാലികമാ 

ണെന്നു പീറ്റര്‍ മെഡവാര്‍. അവ വെറും 
“rhetorical expression” ആണെന്നു മറ്റൊരു 
നിരൂപകന്‍. ഇതിന്‍െറ സത്യാവസ്ഥ എന്തുമാകട്ടെ . 
ഭരതന്‍െറ ചെറുകഥ കമേഴ്‌സ്യല്‍ ആണെന്നതില്‍ 
സംശയമുണ്ടാകേണ്ടതില്ല. 


* ™ af * 


സത്യം എപ്പോഴും ലളിതമായിരിക്കും, അനല 

ങ്കൃതമായിരിക്കും 

യൂയം ഹി ദേവീഃ ജതയുഗ്ഭിരശ്വൈഃ 

പരിരപയാഥ ഭുവനാനി സദ്യഃ 

പ്രബോധയന്തീരുഷസ്‌ഃ സസന്തം 

ദ്വി£ പാത്‌ പതു പാത്‌ ചരഥായ ജീവം 
(അല്ലയോ ദേവി അശ്വങ്ങളെ യഥാസമയം 
കൂട്ടിയിണക്കി ഭവതി ലോകുത്തിനുചുറ്റുമായി ഒരു 
ദിവസം സഞ്ചരിക്കുന്നു; ഉറങ്ങുന്നവനെ ഉണര്‍ 
ത്തിയും രണ്ടുകാലുകള്‍, നാലുകാലുകള്‍ ഇവയുളള 
ചേതനാത്മകമായ ലോകത്തെ ചലനാത്മകമാ 
ക്കിയും) | 

ഭൂഗ്വേദത്തിലെ, ഷസ്സിന്‍െറ വര്‍ണ്ണനയാണിത്‌. 

ഇവിടെ സങ്കീര്‍ണ്ണതയില്ല, ലാളിത്യമേയുളളു 
്രതിരുപങ്ങളില്ല, ട്ൂജുവായ ്രതിപാദനമേയുളളു 
അലങ്കാരമില്ല, നേരേയുള്ള ആവിഷ്‌ കാരമേയുള്ളു. 
ഇത്‌ എഴുതിയ ആളിന്‍െറ അനുഭവം അതേരീതി 
യില്‍ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതാണ്‌ 
സവിശേഷത. ടാഗോറിന്‍െറ കവിതയുടെ അല 
ആൃതസ്വഭാവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്‌ ജഗ്വേ 
ദത്തിലെ ഇത്തരം വര്‍ണ്ണനകളെ അരവിന്ദഘോഷ്‌ 
വാഴ്‌ത്തിയിട്ടുണ്ട്‌ . 


സംഭവങ്ങള്‍ 


കേശവദേവ്‌ ഒരിക്കല്‍ എന്നോടു ചോദിച്ചു. 
“എന്‍െറ കഥ വിശേഷാല്‍പ്രതിയില്‍ വന്നതു 
വായിച്ചോ? ' വായിച്ചെന്നു ഞാന്‍ മറുപടി 
നല്കിയപ്പോള്‍ ''എങ്ങനെയിരിക്കുന്നു' ” എന്നു 
ചോദ്യം. കഥയ്ക്കു ദൈശികസ്വഭാവമാണുളളത്‌ . 
അതുകൊണ്ട്‌ സാര്‍വലാകികതലത്തേക്ക്‌ അതു 
ഉയരുകയില്ല. എങ്കിലും താങ്കളുടെ കഥകള്‍ക്കു 
പൊതുവേയുള്ള സവിശേഷത ഇക്കഥയിലുമുണ്ട്‌ . 
അത്‌ എന്താണെന്ന്‌ ഞാന്‍ പറയാം. ഒരു 
കഥാപാശ്രത്തിന്‍െറയും ഉള്ളിലേക്കു താങ്കള്‍ 
വികാരം അടിച്ചേല്‌ പിക്കാറില്ല. ആശയം ബലാല്‍ 
കാരമായി കടത്തിവിടാറില്ല. അതുകൊണ്ട്‌ കഥാ 
പാശ്രങ്ങള്‍ സ്വാഭാവികതയോടെ വര്‍ത്തിക്കുന്നു.” ” 


ഞാന്‍ പ്രശംസിച്ചെങ്കിലും എന്‍െറ മറുപടിയുടെ 


ആദ്യത്തെ ഭാഗം കേശവദേവിന്‌ ഇഷ്ടമായില്ല. 
'ഞാന്‍ പറഞ്ഞത്‌ എന്താണെന്നു തന്നെ മനസ്സിലാ 
ക്കാതെ അദ്ദേഹം ഇംഗ്ളീഷില്‍ പറഞ്ഞത്‌ 
ഇന്നും എന്‍െറ ചെവിയില്‍ മുഴങ്ങുന്നു “ഐ 
ഹേറ്റ്‌ യൂനിവേഴ്‌സല്‍ അക്ളമേഷന്‍ 

2. "മാഷ്ടെ കവിത പഇ്‌ ഞാപരമാണെന്നു 
പലരും പറയുന്നല്ലോ: എന്താണ്‌ അങ്ങയുടെ 
അഭിപ്രായം എന്നു ഞാന്‍ ജി. ശങ്കരക്കുറുപ്പി 


നോട്‌ ഒരിക്കല്‍ ചോദിച്ചു. അദ്ദേഹത്തിനു . 


ദേഷ്ൃംവന്നു. അത്‌ അടക്കാന്‍ പാടുപെടുന്നതും 





“ഞാന്‍ കണ്ടു. തെല്ലുനേരം കഴിഞ്ഞ്‌ ജി 
സംസാരിച്ചുതുടങ്ങി. ഹൃദയവും ്രജ്ഞയും- 
രണ്ടല്ല, ഒന്നുതന്നെയാണ്‌ എന്നാണ്‌ അദ്ദേഹം 
യുക്തികള്‍ അവതരിപ്പിച്ച്‌ സ്ഥാപീച്ചത്‌. കവി 
യുടെ വാദങ്ങള്‍ എന്‍െറ സ്മരണമണ്ഡലത്തില്‍ 
നിന്ന്‌ അ്രതൃക്‌ ഷങ്ങളായിരിക്കുന്നു. 

3. എന്‍െറ വീട്ടില്‍ സാഹിതൃത്തില്‍ താല്‍പര്യ 
മുള്ള വിദ്യാര്‍ത്ഥികള്‍ വരാറുണ്ട്‌. എനിക്കറിയാന്‍ 
പാടില്ലാത്തകാര്യങ്ങളും അവിര്‍ ചോദിക്കും. 
അങ്ങെ ചോദിച്ചാല്‍ ചില സംസ്കൃത 
പണ്ഡിതന് മാരെപ്പോലെ മറ്റൊരു കാര്യം പറഞ്ഞ്‌ 
ഞാന്‍ അവരുടെ വായടയ്ക്കാന്‍ ശ്രമിക്കില്ല. 
"എനിക്കതു നിശ്ചയമില്ല. നോക്കിപ്പറയാം” 
എന്നേ അറിയിക്കാറുള്ളു. കഴിഞ്ഞയാഴ്ച വീട്ടി 
ലെത്തിയ വിദ്യാര്‍ത്ഥികളില്‍ . ഒരാള്‍ “'സാര്‍ 
ഡികണ്‍സ്റ്റുക്ഷന്‍ എന്നാലെന്ത്‌? ' എന്ന്‌ 
എന്നോടു ചോദിച്ചു. എനിക്കു പിടിപാടില്ലാത്ത 
ആ വിഷയത്തെക്കുറിച്ചുളള ചോദ്യം എന്നെ 
അമ്പരപ്പിച്ചുകളഞ്ഞു. എങ്കിലും ഞാന്‍ മറുപടി 
പറഞ്ഞു:- “ഞാന്‍ അതിനെക്കുറിച്ച്‌ അധിക 
മൊന്നും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട 
ത്തോളം അതൊരു പിന്തിരിപ്പന്‍ സിദ്ധാന്തമാണ്‌ . 
ദെറീദ എന്നൊരു തത്ത്വചിന്തകനാണ്‌ ഇക്കൂട്ടരുടെ 
ആചാര്യന്‍. റൊളാങ്‌ ബാര്‍ഥ്‌ ഇവരുടെ വേറൊരു 
ആചാര്യനാണ്‌ . നമുക്കു സാഹിത്യസൃഷ്ടിയെ 
അപ്യഗഥിച്ച്‌ അതിന്‍െറ കാതലായ സന്ദേശം 
ഗ്രഹിക്കാനാവും. ഈ സിദ്ധാന്തം കൊണ്ടു. 
നടക്കുന്നവര്‍ക്ക്‌ അതിന്‍െറ ആവശ്യമില്ല. അവര്‍ 
അര്‍ത്ഥങ്ങളിലേക്കും അര്‍ത്ഥങ്ങളുടെ അന്യോ 
ന്യപവര്‍ത്തനങ്ങളിലേക്കും പോകുന്നു. ഒടുവില്‍ 
മിണ്ടാതെയങ്ങു നില്ക്കുന്നു. മേശയെ മേശയാ 
യിട്ടു കാണുകയല്ല അവര്‍. ആദ്യം മൊളിക്യൂളി 
ലേക്കു പോകും. അവിടെ നിന്ന്‌ ആറ്റമിലേക്ക്‌ . 
ആറ്റമില്‍ നിന്ന്‌ ഇലക്ട്രോണ്‍, പ്രോട്ടോണ്‍ 
ഇവയിലേക്ക്‌. ഇലക്ട്രോണും പ്രോട്ടോണും 
സത്യമാണെങ്കിലും മേശയെ മേശയായിക്കണ്ട്‌ 
അതിനെ ചിഴ്രീകരിക്കുമ്പോള്‍ ഉണ്ടാകുന്ന 
സത്യത്തിന്‍റെ അവബോധം സബ്ബ്‌ അറ്റോമിക്‌ 
പാര്‍ട്ടിക്കിള്‍സിനെ വര്‍ണ്ണിച്ചാല്‍ ഉണ്ടാകുമോ? 
സത്യംകാണാനുളള ചിന്ത നല്ലത്‌. ചിന്തയ്ക്കു 
വേണ്ടിയുളള ചിന്തയാണ്‌ ദെറീദയുടേത്‌;, ബാര്‍ 
ഥിന്‍േറത്‌. അതു സ്വീകരിക്കാന്‍ വയ്യ. 


* * x * 


ആകെ വൈരസ്യമല്ലേ? എങ്കില്‍ അതു മാറ്റാന്‍ 
ഒരു നേരമ്പോക്കു പറയാം. സായ്പിന്‍േറതാണ്‌ . 

ഗ്രഞ്ച്‌ (പസിഡന്‍റായിരുന്ന ദ ഗോളിന്‍െറ 
(de ദധി) ഭാര്യ ഒരുദിവസം രാതി കിടക്കയില്‍ 
കിടക്കവേ ഉറക്കെപ്പറഞ്ഞു:- “എന്‍െറ ദൈവമേ 
എന്തൊരു തണുപ്പ്‌!” ഭാര്യയുടെ അടുത്ത്‌ 
വടിപോലെ അനങ്ങാതെ കിടന്ന ദ ഗോള്‍ 
:പറഞ്ഞു:- “മാഡം, കിടക്കയില്‍ കിടക്കുമ്പോള്‍ 
എന്നെ ചാള്‍സ്‌ എന്നുവിളിച്ചാല്‍ മതി.” 

















































കാലങ്ങളുടെ തീക്‌ ഷണത 






ഒരിടത്തും പോകാത്തവന്‍ ദുരെയെങ്ങാനും 
പോയാല്‍ പിന്നെ ആ സ്ഥലത്തെക്കുറിച്ചാവും 
എപ്പോഴുമുള്ള പ്രസ്താവം. “ഞാന്‍ 1947-ല്‍ 
ലണ്ടനില്‍ ആയിരുന്നപ്പോള്‍”, “ഞാന്‍ 1980-ല്‍ 




















സ്ിറ്റ്‌സര്‍ലണ്ടില്‍ കഴിഞ്ഞുകൂടുമ്പോള്‍”. ഇത്‌ 
അല്പത്വമാണ്‌ എന്ന്‌ എനിക്കറിയാം. ആ 
be അല്പത്വം ഞാനൊന്നുകാണിച്ചുകൊളളട്ടെ വാ 
യനക്കാരുടെ സദയാനുമതിയോടെ. വൈകുന്നേരം 
അഞ്ചുമണിക്കാണ്‌ ഞാന്‍ തിരുവനന്തപുരത്തു 
നിന്നു മസ്കറ്റിലേക്ക്‌ യാരതതിരിച്ചത്‌ . മൂന്നു 
മണിക്കൂര്‍കൊണ്ട്‌ അവിടെയെത്തി. എന്‍െറ 
റിസ്റ്റ്‌വാച്ച്‌ സമയം എട്ട്‌ എന്നു കാണിച്ചു. 
പക്ഷേ മസ്‌കറ്റിലുള്ളവരുടെ സമയം ആറര 
മാതം. വളരെദിവസം എനിക്ക്‌ ആ സമയവൃത്യാ 
സത്തോടുപൊരുത്തപ്പെടാന്‍ കഴിഞ്ഞില്ല. ആറു 
ദിവസം കഴിഞ്ഞപ്പോള്‍ ഞാന്‍ വാച്ച്‌ തിരിച്ച്‌ 
മസ്‌കറ്റിലെ സമയമാക്കി വച്ചു. അതോടെ 
അസ്വസ്ഥതയും തീര്‍ന്നു.. റിസ്റ്റ്വാച്ച്‌ ഒന്നര 
മണിക്കൂര്‍ കൂടുതല്‍ കാണിച്ചപ്പോഴൊക്കെ- 
വിശേഷിച്ചും രാര്തി പതിനൊന്നുമണിക്കു മസ്ക 
റ്റിലെ സമ്മേളനം തീരുമ്പോഴൊക്കെ--ഞാന്‍ 
തിരുവനന്തപുരത്ത്‌ ഇപ്പോള്‍ പ്രന്തണ്ടരമണിയാ 
യിരിക്കും അവിടെയായിരുന്നെങ്കില്‍ ഞാന്‍ 
കൂര്‍ക്കംവലിച്ച ഉറങ്ങുകയായിരിക്കും എന്നെല്ലാം 
വിചാരിച്ചു. ഗള്‍ഫ്‌ രാജ്യത്തെ സമയം വാച്ച്‌ 
കാണിച്ചു തുടങ്ങിയപ്പോള്‍ ഞാന്‍ എന്‍െറ 
നറട്ടിലെ ഭാവികാലം മറന്നു. എല്ലാം വര്‍ത്തമാന 
കാലമായി. 


ചില രചനകള്‍ ഭൂതകാലത്തെയും ഭാവികാല 


ത്തെയും ഒരുമിച്ചുചേര്‍ത്ത്‌ ഗള്‍ഫ്‌ രാജ്യത്തിലെ ' 


സമയംപോലെ വര്‍ത്തമാനകാലമാക്കും. അപ്പോള്‍ 


ഭൂതകാലത്തിന്‍െറ തീക്ഷണത വര്‍ത്തമാനത്തില്‍ - 


31-ാംപേജില്‍ നിന്നുംതുടര്‍ച്ച , 
പൊല്ലാപ്പ്‌ മേടിക്കാന്‍? 

“പണിക്കാരെ മടക്കാന്‍ പാടുണ്ടോ?” 
അമ്മയുടെ ചുണ്ടു വിറച്ചു: “അവന്‍െറ 
ധിക്കാരം കുറെ കൂട്ണു!' 

അച്ഛന്‍ സ്വരം പരുഷമാക്കി: 
തന്‍െറ കാര്യം നോക്കിയാമ്മതി. '' 

“എന്‍െറ കാര്യം തന്നെയാണ്‌. എന്നു 
മുതല്ക്കേ അതൊക്കെ അവന്‍െറ ആയ്യേ 
എന്ന്‌ എനിക്കറിയണം? _ 

"വേണ്ട," അച്ഛന്‍ അവസാന വാക്കു 
പറഞ്ഞു. 

അമ്മ പിന്‍വാങ്ങി ഇപ്പുറത്തേക്ക്‌ തിരിഞ്ഞു: 
"“നീയെന്താ ഒന്നും മിണ്ടാത്തത്‌? ആരേയും 
ധിക്കരിക്കാം എന്നായ്യോ, അവന്‌ 7? 

മറുപിടിയൊന്നും പറഞ്ഞില്ല. 

"ചന്തിക്ക്‌ നല്ല ചുട്ട പിട കൊടുക്കാന്‍ 
ആളില്ലാഞ്ഞ്ട്ടാ ഇതൊക്കെ!” അമ്മ തീരു 
മാനിച്ചു. 

അപ്പോഴും ാനംതന്നെ പാലിച്ച. 

വിസമ്മതത്തിന്‍െറ മനം. 

"തനിക്കിനി ഇവനേം തല്ലുകൊള്ളി 
ക്കണോ?'' അച്ഛന്‍ ചിരിച്ചു. 

“പിന്നെ, പിന്നെ!” അമ്മ അകത്തു കടന്നു: 
“എന്താ ഈ പറേണത്‌ എന്നല്ലെ!” 

"വേണ്ടെങ്കില്‍ വേണ്ടെടോ, ' അച്ഛന്‍ 
കയററക്കാരോട്‌ പറഞ്ഞു: “നല്ലത്‌ വിചാരി 
ക്കാന്‍ പാടില്ലാത്ത കാലം. സാരല്ല്യ. അവടെ 
കയറ്യേ തെങ്ങിന്‍െറ കൂലീം ഇവിടന്നെടു 


ത്തോളു. (തുടരും) 


താന്‍ 


അനുഭവപ്പെടും. ആ രീതിയിലുള്ള ഒരു ചെറു 
കഥയാണ്‌ ശ്രീ. എന്‍. പ്രഭാകരന്‍െറ “തുരുത്ത്‌ 
എന്നത്‌. (ദേശാഭിമാനി വാരിക.) കഥാപാരതം 
വര്‍ത്തമാനകാലം ആവിഷ്‌ കരിക്കുന്നു. പെട്ടെന്ന്‌ 
ഭൂതകാലത്തെ കാമോത്‌ സുകതയിലേക്കു പോ 
കുന്നു. അത്‌ വര്‍ത്തമാനകാലത്തിലേക്കുകൊണ്ടു 
വരുന്നു. ആദരണീയവും അഭിനന് ദനാര്‍ഹവുമായ 
കലാസങ്കേതം. അനായാസമായ -ആഖ്യാനം. 
കഥാകാരനായ ശ്രീ. എന്‍. ,പഭാകരന്‍ മറ്റുളള 
കഥാകാരന്‍ മാരില്‍ നിന്ന്‌ അകന്നു നില്ക്കുന്നു. 
ച x * * 
വസ്തുക്കളെയും മറ്റും നൂതനമായരീതിയില്‍ 
ചിശ്രീകരിക്കുന്നതിനെ റഷ്യന്‍ ഫോര്‍മലിസ്റ്റുകള്‍ 
de-familiarization എന്നുവിളിച്ചു. “'ശൃരകനാം 
കൈവിളക്കേന്തി'' എന്നു പറഞ്ഞാല്‍ ചിരപരി 
. ചിതത്വമേയുളളു. അപരിചിതത്യമില്ല. എന്നാല്‍ 
പൂക്കളെ ആരാമത്തിന്‍െറ രോമാഞ്ചം എന്നു 
കല്‍പിക്കുമ്പോള്‍ de-fഒiliarizat്oഠn കുറച്ചൊ 
ക്കെവന്നു. [ 
When the evening is spread out against 
the sky 
Like a patient etherised upon a table 3 
എന്നു റ്റി.എസ്‌. എല്യറ്റ്‌ എഴുതുമ്പോള്‍ .പരിചി സത്യം കാണാനുള്ള ചിന്ത 
തത്വരാഹിത്യം സമ്പൂര്‍ണ്ണമായി. ഇവിടെയൊരു നല്ലത്‌. ചിന്തയ്ക്കുവേണ്ടി 
സംശയം. കാലമേറെച്ചെല്ലുമ്പോള്‍ ഇതും പരിചി യുളള ചിന്തയാണ്‌ ദെറീദ 
തത്വത്തിന്‍െറ മണ്‌ ഡലത്തിലേക്കു ചെല്ലുകില്ലേ? യുടേത്‌; ബാര്‍ഥിന്‍േറത്‌, 
അതുകൊണ്ട്‌ കവിതയുടെ ആന്തരരഹസ്യം 5 
തത്‌ സ്വീകരിക്കാന്‍ വയ്യ. 


വേറെ എന്തെങ്കിലും ആയിരിക്കേണ്ടതല്ലേ? 
3 | = 
ദുധാംപേജില്‍ നിന്നുംതുടര്‍ച്ച “എന്‍െറ പേര്‌ ബാരന്‍. എന്നെ കണ്ടെത്ത! | ; 

ഈ മേളയിലെ മുഖ്യവിരുന്ന്‌ . ദൃശ്യകാവ്യങ്ങള്‍ യാല്‍ സംരക്ഷിക്കുക” എന്ന ലിഖിതം 
എന്ന്‌ വിശേഷിപ്പിക്കാവുന്ന രചനകള്‍. വിസ്‌ കഴുത്തില്‍ത്തൂക്കിയ പട്ടി, തീവണ്ടിമുറിയില്‍ 
കോന്തി. അന്‍േറാണിയോനി, സാവിററിനി കോഴിയും ' പട്ടിയുമാവുമ്പോള്‍ ഓാരോന്നി 
എന്നിവരോട്‌ സഹകരിച്ച്‌ പ്രവര്‍ത്തിച്ച നെയും സംരക്ഷിക്കാന്‍ കഷ്ടപ്പെടുന്നുവെന്ന്‌ 
റോസി “സത്ൃത്തിന്‍െറ നിമിഷ ത്തില്‍ വിലപിക്കുന്ന മനുഷ്യര്‍. 
സ്പെയിനിലെ കാളപ്പോരിന്‍െറ പിന്നിലെ മരിച്ച മനുഷ്യരുടെ അസ്ഥിയില്‍ പണിതെ 
ചോരക്കളിയും, (ക്രൂരതയും പകര്‍ന്നുതരാന്‍ ടുത്ത നഗരം, ഇവ ഒരു ജീവചരിശ്രഗാഥയിലെ 
ഉപയുക്തമായ ദൃശ്യശാവ്യബിംബങ്ങള്‍ നിഴലുകള്‍ മാര്രമാണ്‌. - 
കോര്‍ത്തിരുന്നു. ഇതിലെ നായകന്‍ ദാരിദ്യ മൂന്ന്‌ സഹോദരന്മാര്‍. (മൂന്ന്‌ പതീകങ്ങള്‍) 
ത്തില്‍നിന്നും മോചനംതേടി. കാളപ്പോരുകാര റാഫേല്‍ എന്ന ജഡ്ജി, റോക്കോ എന്ന 
നായി  ്രശസ്തിയുടെ ഉന്നതിയില്‍വച്ച്‌ അദ്ധ്യാപകന്‍, നിക്കോള, എന്ന തൊഴിലാളി 
സ്വന്തം ദുരന്തം ഏററുവാങ്ങുമ്പോഴും ടെലി ഇവരാണ്‌. 
വിഷനില്‍ അമ്മ എന്‍െറ വിധി കണ്ടിരിക്കും, മൂവരും അമ്മയുടെ മരണശേഷം അച്‌ ഛനെ 
അവരെ ആശ്വസിപ്പിക്കുക. ഒന്നും സംഭവിച്ചി കാണാന്‍ വീട്ടിലെത്തുകയാണ്‌ . ഓര്‍മ്മകള്‍ 
ട്ടില്ല എന്ന്‌ പറയുക എന്നാണ്‌ അയാളുടെ ക്കും, പേടിസ്വപ്നങ്ങള്‍ക്കുമിടയിലൂടെ നാല്‍ 
അവസാനവാക്ക്‌ . തലമുറകള്‍. മുത്തശ്ശനും പേരക്കിടാവും തമ്മി 

സോഫിയ ലോറനും ഒമര്‍ഷെരീഫും അഭി ലിള്ള ആശയവിനിമയം ഗൃഹാതുരമായ 
നയിച്ച 'ഒണ്‍സ്‌ അപ്പോണ്‍ എ ടൈം” ഒരു , ഓര്‍മ്മകളിലേക്ക്‌ കൂട്ടിക്കൊണ്ടുപോകുക 
കെട്ടുകഥയുടെ ഇതിവൃത്തമാണ്‌ നല്‍കുന്നത്‌. യാണ്‌. റോസിയുടെ നര്‍മ്മത്തിനുദാഹരണം. 
ഒരു കര്‍ഷകപ്പെണ്‍കിടാവ്‌ പ്രന്തണ്ട്‌ രാജു മൂത്തശ്ശാ, അലാറാം വേണ്ടേ രാവിലെ 





-കുമാരിമാരെ ഒരു പാ്രംകഴുകല്‍ മത്സര ഉണരാന്‍? 


ത്തില്‍ തോല്പിച്ച്‌ രാജുകുമാരന്‍െറ കരം . വേണ്ട. കോഴികൂകും നാലുമണിക്ക്‌. 
കവരുന്നു ി നിന്നെപ്പോലുള്ള കുട്ടികള്‍ക്കുവേണ്ടി കഴുത 
൫ യ 
സൂപ്പര്‍ ഇംപോസും, ഏരിയല്‍ ഷോട്ടുകളും കരയും എട്ടുമണിക്ക്‌ . 
വിദഗ്ദ്ധമായി ഉപയോഗിച്ച്‌ പറക്കുന്ന സത്യജിത്റായിയുടെ ശാഖാരപശാഖയെ 
മനുഷ്യരെ അവതരിപ്പിക്കുമ്പോള്‍ നാം അമ്പ ഈ ചിതം ഓര്‍മ്മിപ്പിച്ചു. - ഗ്രബിഴ്യയല്‍ 
രക്കുന്നു. ഗാര്‍സ്യ മാര്‍ക്കേസിന്‍െറ ഒരു പൂര്‍വ്വകല്പിധ 
ക്രൈസ്‌റ്റ്‌ സ്റേറാപ്പ്ഡ്‌ അററ്‌ എബോളി മരണത്തിന്‍െറ. പുരാവൃത്തത്തിന്‌ റോസി 
യില്‍-- ചലച്ചിത്ര ഭാഷ്യം നല്‍കിയിരുന്നു. 








സഅഘ്വടനറ I” 

ഇയ്യര ഞ്ഞു 

EER 
ബ്ര. 


നിടിമ്ക Y 








ന, ചറടുന്നു ദത്ടെ | ഒനര ൭ rT ana 
വിസെരിടിടെടഞ്ടടപ . ത ലവി 
ലു അഭ്മ്േഷ്റുണ് [തെയ്‌ ഇ ലെ (8എര്‍ദിസമള' 
പോണ ര | [യ ടേ ഞ്ഞു ഗ്ലെന്‍ 

7 ല്‍തവിളണെത്യ, Be ഗ്‌ 


77777777 


ee 
Ag 
Awa! 











( അടിപിടിലും, 


അജളമങ്ങദ്ം 
നടന്നുട്ടണനുങ്ങതു 
ശരിഖ്വ - ൨ഒ്ലെം. ഈ 
രാജ്യത്തിനും, ജേന 
ഞ്ജ ടവണ്ടു. 











Printed, Published and Edited by S. Jayachandran Nair on behalf of Kala Kaumudi 
Publications (Pvt.) Ltd., at the Kala Kaumudi Press, Thiruvananthapuram. 


